Kerala Gazette No. 17 dated 26th April 2016 . 
PART III 


COMMISSIONERATE OF LAND REVENUE 


LAND FAIR VALUE NOTIFICATION 


KOLLAM DISTRICT 


കൊല്ലം റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 


( ഹാജർ: വി . ആർ. വിനോദ്) 


നമ്പർ എഫ് - 6059/ 2016. 


2016 മാർച്ച് 23. 


വിഷയം : - ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന : - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 (4 ). 


(2 ) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2 -2013 -ാം തീയതിയിലെ എം 1-38492 / 12 -ാം നമ്പർ നിർദ്ദേശം. 


(3 ) തഴുത്തല തങ്ക വിലാസത്തിൽ ശ്രീമതി തങ്കമണി സമർപ്പിച്ച അപേക്ഷ . 


(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 21-3 - 2016 ബി5 - 1314 / 16 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തു 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെഅടിസ്ഥാനത്തിലും 
സൂചന ( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6- 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
- മേൽവിലാസവും 


സർ / 6- 3 - 2010 - ലെ 

പുനർ പുനർ 
- വില്ലേജ്, റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
ബ്ലോക്ക് സബ് ക്ലാസിഫിക്കേഷനും 

- ക്ലാസി 

വില 
നമ്പർ ഡിവിഷൻ വിലയും ഫിക്കേഷൻ ( ആർ ഒന്നിന് 

നമ്പർ 


കൊല്ലം 


429 / 3 


75,000 


തങ്കമണി, 
തങ്കവിലാസം, 
തഴുത്തല 


തഴുത്തല , 

23 


Wet Land 
- 10,000 


Garden Land 
with road 
access 


നമ്പർ എഫ് - 6212 / 2016. 


2016 ഏപ്രിൽ 4. 


വിഷയം: - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു. 


സൂചന : - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 (4 ). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2- 2013 -ാം തീയതിയിലെ എം1-38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 


(3) കടയ്ക്കൽകടമാൻമൂട് ഉദയഗിരി വീട്ടിൽ ശ്രീമതി ശാന്ത സമർപ്പിച്ച അപേക്ഷ . 


(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 21- 3- 2016 - ലെ എഫ്1 - 6133/ 16 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010- ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തു 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 

| പ്രസ്തുതഅപേക്ഷകളിൻമേൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6- 3- 2010- ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്നപകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


സർ / 6 - 3- 2010 - ലെ 

പുനർ - പുനർ 
വില്ലേജ്, റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
ബ്ലോക്ക് സബ് ക്ലാസിഫിക്കേഷനും ക്ലാസി 

വില 
നമ്പർ ഡിവിഷൻ വിലയും ഫിക്കേഷൻ ( ആർ ഒന്നിന് 

നമ്പർ 


കൊട്ടാരക്കര 


കടയ്ക്കൽ , 


139 / 17 


Wet Land 


12 ,500 


ശാന്ത , 
ഉദയഗിരി, 
കടമാൻമൂട്, കടയ്ക്കൽ 


49 


- 4000 


Garden Land 
without 
road 
access 


നമ്പർ എഫ് - 6593 /2016 . 


2016 ഏപ്രിൽ 4. 


വിഷയം :- ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത്ഉത്തരവാകുന്നു . 
സൂചന (1) കേരള മുദ്രപ്പത നിയമം 1959 സെക്ഷൻ 28A ( ന്യായവില നിർണ്ണയം) ചട്ടം 3 (7) ചട്ടം ( 4). 


( 2) മുണ്ടയ്ക്കൽ തെക്കേവിള ചേരിയിൽ ശ്രീശൈലം വീട്ടിൽ ആശാ റാണി സമർപ്പിച്ച അപേക്ഷ . 


(3) കൊല്ലം തഹശീൽദാരുടെ 30- 3 - 2016- ലെ ബി5 -6303 / 2016 -ാം നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെ പോയ , താഴെ പറയുന്ന സർവ്വേ നമ്പരിൽപ്പെട്ട വസ്തു വിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Si. 
No . 


Block 
No. 


Re- survey / 
Survey No . 


Sub 
Division 

Ne 


Local 
Body 


Taluk 


Village 


Classification 


Fair Value 

per Are 


- 1 


25 


254 


Kollam 


Mundakal 


3,00,000 


262-2 
26 - 2 -1 

261 


Kollam 
Corporation 


254 


Residential plot 
with NH /PWD 
road access 


- 


254 


നമ്പർ എഫ് - 6628/ 2016. 

2016 ഏപ്രിൽ 4. 
വിഷയം :- ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 
സൂചന (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28A ( ന്യായവില നിർണ്ണയം) ചട്ടം 3 (7) ചട്ടം (4). 

| (2) മീയ്യണ്ണൂർ കൊട്ടറ കണ്ടച്ചാലിൽ വീട്ടിൽ മേരി ഗിരിജ സമർപ്പിച്ച അപേക്ഷ . 

(3) കൊട്ടാരക്കര തഹശീൽദാരുടെ 22 -3- 2016 - ലെ എഫ്1- 6041/ 2016 -ാം നമ്പർ റിപ്പോർട്ട്. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെ പോയ , താഴെ പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തു വിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


242 


St. 
No . 


Block 
No. 


Re-survey / 
Survey No . 


Sub 
Division 

No . 


Local 
Body 


Fair Value 
per Are 


Taluk 


Village 


Classification 


- 1 


33 


103 


10 -2 


Pooyappally 


Kottarakkara 


| 17,290 


Pooyappally Residential plot 

without 
road access 


2016 ഏപ്രിൽ 6. 


നമ്പർ എഫ് - 7162/ 2016. 

വിഷയം :- ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തിഉത്തരവാകുന്നു . 


സൂചന : - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 (4 ). 


(2 ) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2 -2013 -ാം തീയതിയിലെ എം1- 38492 /12 -ാം നമ്പർ നിർദ്ദേശം. 
(3) കടയ്ക്കൽ വരയറ സൂര്യമംഗലത്ത് വീട്ടിൽ ശ്രീമതി സബിത സമർപ്പിച്ച അപേക്ഷ . 


(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 5- 4-2016 എഫ്1- 6631/16 -ാം നമ്പർ റിപ്പോർട്ട്. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തു 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന ( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3- 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്നപകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു : 


പുനർ 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
- മേൽവിലാസവും 


- സർവെ / 6 - 3 - 2010 - ലെ 

പുനർ 
വില്ലേജ്, റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
ബ്ലോക്ക് സബ് ക്ലാസിഫിക്കേഷനും ക്ലാസി 

വില 
നമ്പർ ഡിവിഷൻ വിലയും ഫിക്കേഷൻ ( ആർ ഒന്നിന് 

- നമ്പർ 


കൊട്ടാരക്കര കടയ്ക്കൽ, 


20, 000 


സബിത , 
സൂര്യമംഗലത്തു വീട്, 
വരയറ, കടയ്ക്കൽ 


304 / 8 
304/ 12 


Wet Land 
| - 6000 


48 


Residential 
plot with 
Panchayath 
road access 


- (6) 
നമ്പർ എഫ് - 6762 /2016. 

2016 ഏപ്രിൽ 7. 
വിഷയം : - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന: - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2 -2013 -ാം തീയതിയിലെ എം1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) കൊട്ടാരക്കര കിഴക്കേകര സരസ്വതി വിലാസത്തിൽ പ്രഭാകരൻപിള്ള രമേശൻപിള്ള എന്നിവർ സമർപ്പിച്ച 

അപേക്ഷ . 


(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 28 - 3- 2016 - ലെ എഫ്1 - 6336/ 16 -ാം നമ്പർ റിപ്പോർട്ട്. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3- 2010- ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തു 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 


243 


4 


പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3- 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്നപകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു : 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
- മേൽവിലാസവും 


സർ / 6- 3 -2010 - ലെ പുനർ പുനർ 
വില്ലേജ്, റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
ബ്ലോക്ക് സബ് ക്ലാസിഫിക്കേഷനും 

- ക്ലാസി 

വില് 
നമ്പർ ഡിവിഷൻ വിലയും ഫിക്കേഷൻ (ആർ ഒന്നിന് 

നമ്പർ 


-- കൊട്ടാരക്കര 


60 , 000 


കൊട്ടാരക്കര, 250 / 7 

22 


പ്രഭാകരൻപിള്ളയ 
രമേശൻപിള്ള, 
സരസ്വതി വിലാസം, 
കിഴക്കേകര, കൊട്ടാരക്കര 


Wetland 
- 20,000 


Residential 
plot with 
road 
access 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 
കൊല്ലം. 


- (ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


കൊല്ലം റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 

( ഹാജർ: എം . വിശ്വനാഥൻ) 


- (1) 


നമ്പർ എഫ്-6082 / 2016/ എഫ്. വി . 

2016 ഏപ്രിൽ 4. 
വിഷയം :- ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു. 
സൂചന: - (1) കേരള മുദ്രപ്പത് നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 (4). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14- 2-2013 -ാം തീയതിയിലെ എം1- 38492 /12 -ാം നമ്പർ നിർദ്ദേശം. 
(3) ആര്യങ്കാവ് അഞ്ജലി ഭവനിൽ ശ്രീമതി മണിയമ്മ സമർപ്പിച്ച അപേക്ഷ . 

(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 14 -3-2016 - ലെ എഫ്1 - 5780/ 16 -ാം നമ്പർ റിപ്പോർട്ട്. 
- ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 - 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തു 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

- പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്നപകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു : 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
- മേൽവിലാസവും 


സർ / 6- 3 -2010 - ലെ - പുനർ പുനർ 
വില്ലേജ്, റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച് നിർണ്ണയിച്ച് 
ബ്ലോക്ക് സബ് ക്ലാസിഫിക്കേഷനും ക്ലാസി വില 
നമ്പർ ഡിവിഷൻ - വിലയും ഫിക്കേഷൻ (ആർ ഒന്നിന്) 

- നമ്പർ 


വിലയ 


കൊട്ടാരക്കര 


കൊട്ടാരക്കര, 369 / 10 - 2 


40 , 000 


23 


മണിയമ്മ, 
അഞ്ജലി ഭവൻ, 
ആര്യങ്കാവ് പി . ഒ., 
691 309 


Wetland 
- 4,000 


Residential 
plot with 
vehicular 
access 


244 


നമ്പർ എഫ് - 6628 / 2016. 

2016 ഏപ്രിൽ 4 . 
വിഷയം: - ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന:- (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4). 

(2 ) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2- 2013 -ാം തീയതിയിലെ എം1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) നെടുവത്തൂർ സന്തോഷ് ഭവനിൽ സന്തോഷ് കുമാർ, ഗൗരീശം വീട്ടിൽ പുഷ്പാം ഗദൻ എന്നിവർ 

സമർപ്പിച്ച അപേക്ഷ . 

| (4) കൊട്ടാരക്കര തഹശീൽദാരുടെ 29- 3-2016- ലെ എഫ്1 - 6190 / 16 -ാം നമ്പർ റിപ്പോർട്ട്. 
- ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 - 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തു . 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന ( 2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 

ഉത്തരവ് 
- ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6- 3-2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്നപകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു : 

സർവെ / 6 - 3 - 2010 - ലെ 

പുനർ പുനർ 
അപേക്ഷകന്റെ പേരും താലൂക്ക് വില്ലേജ്, റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
മേൽവിലാസവും 

ബ്ലോക്ക് സബ് ക്ലാസിഫിക്കേഷനും ക്ലാസി വില 
നമ്പർ ഡിവിഷൻ വിലയും ഫിക്കേഷൻ ( ആർ ഒന്നിന് 

നമ്പർ 


1. 


കൊട്ടാരക്കര 


നെടുവത്തൂർ, 575 / 14 


1,00,000 


സന്തോഷ്കുമാർ, 
സന്തോഷ് ഭവൻ, 
നെടുവത്തൂർ 


Wetland 
- 12,500 


Residential 
plot with 
Panchayath 
road access 

do . 


2 . 


കൊട്ടാരക്കര 


നെടുവത്തൂർ, 575 / 14 - 2 


പുഷ്പാംഗദൻ, 
ഗൗരീശം, 
നെടുവത്തൂർ 


Wetland 
- 12 500 


1,00 , 000 


- 


9 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 

( ഒപ്പ്) 
കൊല്ലം. 

റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 
PATHANAMTHITTA DISTRICT 

FORM " C 

NOTIFICATION 
No. C3 -9088/ 2016 . 

6th April 2016. 
Whereas, it is expedient to publish a notification showing revised the Fair Value of Land as required under 
Section 28A of the Kerala Stamp Act, 1959 , read with sub - rule ( 4 ) of the Kerala Stamp ( Fixation of 
Fair Value of Land ) Rules 1995 , the fair value of land in Pathanamthitta District is hereby fixed finally as shown in the 
Schedule hereto . 

SCHEDULE 

District Pathanamthitta. 
Taluk - Kozhenchery. 

Village - - Aranmula. 
- S , Re - sy . Re- s , Sub Corporation / 

Fair value Revised 
Block Division 

Classification 

Ward 

Municipality / 
No . 

already 
by use 

Fair value 
No . 
No . Panchayath 

per Are 


fixed 


( 5) 


(6) 


- (8) 


- (1) 
- .. 


(2) 
1 


(3) 
43 


(4) 
19 


Aranmula 


1 ,00,000 


Residential plot 
with Panchayath 
road access 


Collectorate, 
Pathanamthitta . 
Gaz. No . 17 /2016 /DTP /CLR (Fair Value -Supplement). 


( Sd.) 
District Collector. 


245 


FORM ‘ A ’ 
(See Rule 4) 
NOTIFICATION 


No . 3087/2016/ C3/L .Dis. 


1st April 2016 . 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp Act, 
1959, read with sub -rule (7 ) of rule 3 and Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 1995 . 

Now , therefore, it is hereby made known to the public that the final Fair Value fixed for the land mentioned against 
each serial number, in respect of the land situated in the Survey /Re- Survey Numbers of the Village and Taluk mentioned 
against each , shall be as shown against it in column (11) thereof. 


SCHEDULE 


District - Pathanamthitta . 
Village Chennerkara . 


Taluk - Kozhenchery. 
Desom — Prakkanam . 


Sub 
wy. Division Re -Sy. Re -Sy. 
No . 

No . Block No. 


Name & 
Number 
of Ward 


No . 


Classification 

by use 


Fair Value 
per Are 


Re - Sy . 

Sub 
Division 

No. 
(0 
18 


Panchayath Name of 
Municipality / Local Body/ 
Corporation Panchayath / 

Munici./Corp . 
(7) (8) 
Panchayath Chennerkara 


(11) 


(1) 
1 


(2) 
. 


(3) 
. 


(4) 
9 


(5) 
260 


(9 
02 


(10 ) 
Wet Land 


5,55, 750 


Revenue Divisional Office , 
Adoor. 


(Sd.) 
Revenue Divisional Officer. 


ERNAKULAM DISTRICT 


NOTIFICATIONS 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp Act , 
1950 , read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 1995 . 


Now , therefore , it is hereby made known to the public that the Fair Value fixed for the land mentioned against each 
serial numbers, in respect of the land situated in the Survey/ Re -Survey Numbers of the Village and Taluk mentioned 
against each shall be as shown against it in column (11) thereof. 


(1) 


No. N -8411/ 2014 /K .Dis. 


19th December 2015 . 


SCHEDULE 


District Ernakulam . 


Taluk - Kanayannoor. 


Village — Ernakulam . 


Sub 
Sy. Division 
No. No . 


Re - Sy. Re- Sy. 
Block No . 


Re-Sy. 

Sub 
Division 

No . 
(0) 


Panchayath Name & 
Municipality / No. of ward / 
Corporation Local Body 


No . 


Name & 
Number 
of Ward 


Classification 

by use 


Fair Value 

per Are 


(1) 


(2) 


(3) 


(4) 


(5) 


(7) 


(8) 


(9) 


(10) 


(11) 


28574 


542 


13 


. 


. 


. 


Corporation 


Kochi 


Thevara - 


Wet Land 


23,94 ,000 


246 


No. N - 1965 /2016 / K . Dis . 


26th March 2016 . 


SCHEDULE 
District — Ernakulam . 


Taluk - Kanayannoor. 


Village — Thrikkakara North . 


Sl. 


Sub 
Division 

No. 


Sy. 
No. 


Re -Sy. 

Sub 
Division 


Re- Sy. Re- Sy. 
Block No . 


Panchayath / Name & 
Municipality / No . of ward / 
Corporation Local Body 


No. 


Name & 
Number 
of Ward 


Classification 

by use 


Fair Value 
per Are 


No. 


(1) 
3570 


(2) 
. 


(3) 
. 


(4) 
6 


(5) 
223 


(6) 
12 


(11 ) 
3, 50 ,000 


(7) (8) 9 ( 10) 
Municipality Kalamassery Vadakode- 10 Residential 

plot with 
Corp ./Mun ./ 
Pan . road 
access 


No . N -2337/2016 / K . Dis. 


5th April 2016 . 


SCHEDULE 
District — Ernakulam . 


Village - Ernakulam . 


Taluk - Kanayannoor. 

Sub 
Sl. Sy. , 

· Division 
No . No. No. 


Re- Sy. Re- Sy . 
Block No. 


Name & 
Number 
of Ward 


Classification 

by use 


Fair Value 

per Are 


Re-Sy. Panchayath / Name & 

Sub Municipality / No. of ward/ 
Division Corporation Local Body 
No. 
(0) (7) (8) 
. Corporation Ko 


(9) 


(1) (2) 
3263688 


(3) 
12 


(4) 
. 


(5) 
. 


( 11) 
29,92,500 


57 


( 10 
Residential 
plot with 
NH/ PWD/ 
road access 


No. N -753 /2016 / K . Dis. 


6th April 2016 . 


SCHEDULE 


District — Ernakulam . 


Taluk - Kanayannoor. 


Village — Kakkanad . 


Si. 
No . 


Sub 
Sy. Division Re - Sy. Re- Sy. 
No. No . Block No . 


Re - Sy . 

Sub 
Division 

No. 


Panchayath / Name & 
Municipality/ No. of ward / 
Corporation Local Body 


Name & 
Number 
of Ward 


Classification 

by use 


Fair Value 

per Are 


(1) 


(2) 


(3) 


(4) 


(5) 


(6 . 


(7) 


(8) 


(9) 


( 10 ) 


(11) 


8163 


. 


. 


8 


642 


22 


Municipality 


Thrikkakara 


4 


7,00 ,000 


Residential 
plot with 
vehicular 
access 


Revenue Divisional Office , 
Fort Kochi. 


(Sd.) 
Sub Collector. 


247 


FORM A 
[See Rule 4 ] 
NOTIFICATIONS 


Whereas , it is expedient to publish the Fair Value of Land as required under Section 28 ( A ) of the Kerala Stamp 
Act, 1959 read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 1995 ; 

Now , therefore, it is hereby made known to the public that the Fair Value fixed for the land mentioned against each 
serial numbers, in respect of the land situated in the Survey /Re-Survey Numbers of the Village and Taluk mentioned 
against each , shall be as shown against it in column (11) thereof. 


(1) 


SCHEDULE 


No. A9-1722/2016 . 


28th March 2016 . 


District - Ernakulam . 


Village - Manjalloor. 


Taluk — Muvattupuzha . 

Sub 
Si. 

V. Division 
No . No. No . 


Re- Sy. Re -Sy. 
Block No . 


Re - Sy. 

Sub 
Division 
No. 
(0 


Panchayath / Name of 
Municipality / Local Body 
Corporation Panchayath 

Munici./ Corp . 
(7) (8) 


Name & 
Number 
of Ward 


Classification 

by use 


Fair Value 

per Are 


MU 


(1) 
1 


(2) 
47 


(3) 
1/44 


(4) 
. 


(5) 
. 


9 
. 


( 10) 
Rocky land 


(11) 
12,000 


. 


Panchayath Manjalloor (P) 


( 2 ) 


No . A9- 1471/2016. 


4th 


April 2016 . 


SCHEDULE 


District — Ernakulam . 


Village - Eramallur. 


Taluk - Kothamangalam . 
Sl. 

Sub 
Sy. 

· 
No. 

Division Re- Sy . Re -Sy. 
No. 

No . Block No . 


Re- Sy. 

Sub 
Division 
No. 
(0) 


Panchayath / Name of Name & 
Municipality / Local Body Number 
Corporation Panchayath / of Ward 

Munici./Corp . 
(7) (8) 


Classification 

by use 


Fair Value 
per Are 


(10 ) 


( 11) 


(1) 
1 


(2) 
366 


(3) 
5A 


(4) 
. 


(5) 
. 


. 


Panchayath Nellikkuzhi 


1,50,000 


Residential 
plot with 
Corp ./Muni./ 
Pan . road 
access 


Revenue Divisional Office , 
Muvattupuzha. 


(Sd.) 
Revenue Divisional Officer. 


THRISSUR DISTRICT 

തിരുത്തൽ വിജ്ഞാപനം 
Mmið m115- 4107 /2016 / . WIM . 

2016 Blo108 6. 
mel, 1381 menas , AOŞaom1508 ocea , 2008 weise omuğ 515 ( 12 ), Vol. I 01001 6 - 3- 2010 , Gola MMO 5 , 
m1000 mm @ 71 Broj 01 ( JMUIUO /9200100 DIŞəɔm1508 oulcea , 113 / 7 mubog ome Classification in FVR , 
Commercially Important plot me 6302 BOOlM . 1,50,000 22000M . ONO 0108 Bomen GOO 400 60001 
cumloloomOO5oš mnelo Wet land classification no olje – 4,000 col miojolzj 20000JA2M2. 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 
ODB. 


(697) 
mm ABÁSØ . 


248 


MALAPPURAM DISTRICT 

FORM A 
[See Rule 4 ] 
NOTIFICATION 


No . B -3815 / 2013. 


31st March 2016 . 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp Act, 
1959 read with Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules, 1995 ; 

Now , therefore, it is hereby made known to the public that the Fair Value fixed for the land mentioned against each 
serial number, in respect of the land situated in the Survey/Re- Survey Numbers of the Village and Taluk mentioned 
against each , shall be as shown against it in column ( 11 ) thereof. 


SCHEDULE 


District - Malappuram . 
Village — Vellayoor. 


Taluk - Nilambur. 
Desom — Chermb. 


Sub 


Sl . 
No. 


Sy. Division 
No. No. 


Re- Sy. Re -Sy. 
Block No . 


Re - Sy. 

Sub 
Division 


Name & 
Number 
of Ward 


Classification 

by use 


Fair Value 

per Are 


No . 


Panchayath / Name of 
Municipality / Local Body 
Corporation Panchayath / 

Munici./Corp . 
(7) (8) 
Panchayath Kalikavu 


(0) 


(10 ) 


( 11 ) 


(1) 
8366 


(2) 
. 


(3) 
. 


(4) 
138 


(5) 
95 


9 


83 ,000 


Residential 
plot with 
NH/ PWD 
road access 


Office of the Sub Collector, 

( Sd .) 
Perinthalmanna . 

Sub Collector. 
KANNUR DISTRICT 

FORM ‘ C 
[See Rules 5 (8)] 

NOTIFICATION 
No . DCKNR /2077 /2016 -F4 . 

7th April 2016 . 
Whereas, it is expedient to publish a notification showing revised Value of Land as required under Section 28A 
of the Kerala Stamp Act, 1995 , the fair value of land in Kannur District is hereby fixed finally as shown in the schedule 
hereto : 


SCHEDULE 


Classifi 
cation 


Panchayath 


Classifi - Fair value 
cation of the land 
by use already 

fixed 


Revised 
fair value 
of land 


Ward 


fixed 
after 


inspection 


Name of 
Name of Name of Village , 
District Taluk Desom and 

Survey No.with 
Sub Division 

Number 
(1) (2) (3) 
Kannur Talipara Vellur, 

mba Vellur 25 /4B 


(4) 


(5) 


(O) 
Wet land 


(7) 
11,250 


(8) 
Wet land 


(9) 
7,000 


Wet land 


11,250 


Wet land 


7 ,000 


Vellur, 
Vellur 25 / 3 


Collectorate , 
Kannur. 


( Sd .) 
District Collector . 


Gaz. No . 17 /2016 /DTP /CLR (Fair Value- Supplement ). 


249 


10 


KASARAGOD DISTRICT 

FORM ‘ A ’ 
[See Rule 4 ] 

NOTIFICATIONS 
Whereas, it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp Act, 
1959 read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 1995; 

Now , therefore, it is hereby made known to the public that the Fair Value fixed for the land mentioned against each 
serial numbers, in respect of the land situated in the Survey /Re- Survey Numbers of the Village and Taluk mentioned 
against each , shall be as shown against it in column (11) thereof. 


(1) 


No. E - 121/2016 (SR .74 /15). 


29th January 2016 . 


SCHEDULE 
District — Kasaragod . 


Taluk — Vellarikundu . 


Village — Kallar. 


Sl . 
No. 


Sy. 
No. 


Sub 
Division 

No. 


Re- Sy . Re -Sy. 
Block No. 


Re- Sy. 

Sub 
Division 


Name & 
Number 
of Ward 


Classification 

by use 


Fair Value 
per Are 


No. 


Panchayath / Name of 
Municipality / Local Body 
Corporation Panchayath / 

Munici./Corp . 
(7) (8) 
Panchayath .. 


(1) 


(2) 


(3) 


(4) 


(5) 


(6) 


( 11 ) 


(9) 
Chulliyadi 

06 


1 


154 


4 


. 


. 


. 


(10) 
Hill Tract 
with 
road access 


15 ,000 


(2) 


No. E - 170 /2016 (SR .70 / 15 ). 


15th February 2016 . 


SCHEDULE 


District — Kasaragod. 


Taluk - Kasaragod . 


Village- Puthur. 


Sub 


Sl. 
No. 


Sy. 

: Division Re- Sy. Re- Sy. 
No . 

No. Block No. 


Name & 
Number 
of Ward 


Classification 

by use 


Fair Value 

per Are 


Re -Sy. Panchayath Name of 

Sub Municipality/ Local Body 
Division Corporation Panchayath / 
No. 

Munici./Corp . 
(0) (7) (8) 
2 Panchayath Mogralputhur 


(4) 


(1) 
1 


(2) 
82 


(3) 
1 


(5) 
283 


(9 
Ballur 

2 


( 11) 
75,000 


( 10) 
1. Residential 

Plot with 
PWD 
road access 


50,000 


2 . Residential 

Plot with 
Private road 
access 


25 , 000 


3 . Residential 

Plot without 
vehicular 
access 


250 


No. E -169/ 2016 (S . R . 75 / 15 ). 


14th March 2016 . 


SCHEDULE 
District - Kasaragod . 


Taluk - Kasaragod . 


Village — Shiribagilul. 


Sub 
Sy. Division Re - Sy. Re - Sy. 
No. No . Block No . 


Re- Sy. 

Sub 
Division 
No . 
(0) 


No. 


Panchayath Name of 
Municipality/ Local Body 
Corporation Panchayath / 

Munici./ Corp . 
(7) (8) 


Name & 
Number 
of Ward 


Classification 

by use 


Fair Value 

per Are 


(1) 


(2) 


(3) 


(4) 


(5) 


(9) 


(10) 


( 11) 


1 


31 


1 


76 


4 


Panchayath 


Madhur 


Shiribagilu 


50, 000 


1. Residential 

Plot with 
PWD 
road access 


2 . Residential 37,500 

Plot with 
Panchayath road 
access 


25 ,000 


3 . Residential 

Plot with 
Private road 
access 


12 ,500 


4 . Residential 

Plot without 
vehicular 
access 


No . E -39/11 (S . R . 75/13). 


30th March 2016 . 


SCHEDULE 
District - Kasaragod. 


Taluk - Kasaragod . 


Village — Kudlu . 


Sl. 
NO. 


Sub 
By: Division 

Sy . 
NO No . 


Re- Sy . Re-Sy. 
Block No . 


Re- Sy. 

Sub 
Division 


Panchayath / Name of 
Municipality / Local Body 
Corporation Panchayath / 

Munici./Corp . 


Name & 
Number 
of Ward 


Classification 

by use 


Fair Value 
per Are 


No. 


(5) 


(11 ) 


(1) 
1 


(2) 
359 


(3) 
2 


(4) 
. 


(0) 
. 


(7) 
Panchayath 


(8) 
Madhur 


(9) 
Parabkatta 


( 10 ) 
Commercially 
important 
plot 


1,50 ,000 


09 


Revenue Divisional Office , 
Kasaragod at Kanhangad . 


(Sd .) 
Sub Collector 


251 


